Kerala Gazette No. 15 dated 13th April 2021 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ശിഖാ സുരേന്ദ്രൻ , ഐ.എ.എസ് . ) 


No. RDOKLM - 12212021 - J . 


2021 ഫെബ്രുവരി 16 . 


വിഷയം : ഭൂമിയുടെ ന്യായവില നിർണ്ണയം -കല്ലുവാതുക്കൽ വില്ലേജ് ബ്ളോക്ക് 039 റീ - സർവ്വേ 421 / 2 - ൽ ഉൾപ്പെട്ട 07.10 ആർസ് 

ഭൂമിയുടെ ന്യായവില നിർണ്ണയത്തിലെ അപാകത പരിഹരിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന : ( 1 ) കേരള മുദ്രപ്രതി നിയമം 1959 സെക്ഷൻ 28 എ പ്രകാരം സിദ്ധിച്ച് അധികാരം . 


( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ എൽ.ആർ.എ. 3-54674 / 18 നമ്പർ പരിപ്രതം . 


( 3 ) ശ്രീ . രാധാകൃഷ്ണപിള്ള , ചരുവിള പുത്തൻവീട് , ഇളംകുളം എന്നയാൾ സമർപ്പിച്ച അപേക്ഷ . 


( 3 ) കൊല്ലം ഭൂരേഖ തഹശീൽദാരുടെ 27-12-2020 - ലെ ഡി3-12232 / 20 നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് 6-3-2010 -ാം തീയതിയിൽ സർക്കാർ വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഭൂമിയുടെ 
ന്യായവില നിലവിൽ വന്നിട്ടുള്ളതാണ് . അപേക്ഷകനായ ശ്രീ . രാധാകൃഷ്ണപിള്ള എന്നയാളുടെ കൈവശത്തിൽ ഇരിക്കുന്നതും 
കല്ലുവാതുക്കൽ വില്ലേജ് , ബ്ളോക്ക് നമ്പർ 039 , റീസർവ്വേ 421 / 2 - ൽ ഉൾപ്പെട്ടതുമായ 07.10 ആർസ് ഭൂമി മേൽ പരാമർശിച്ച സർക്കാർ 
വിജ്ഞാപനത്തിൽ " ഗവൺമെന്റ് പ്രോപ്പർട്ടി ' എന്ന് രേഖപ്പെടുത്തി ? 15,000 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണ് . എന്നാൽ പ്രസ്തുത 
സ്ഥലം പട്ടാഭൂമിയായി അപേക്ഷകൻ നിരാക്ഷേപമായി കൈവശം വച്ച് അനുഭവിച്ച് വരുന്നതാണെന്ന് സ്ഥലപരിശോധനയിലും 
സൂചന 4 പ്രകാരമുള്ള തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ബോദ്ധ്യപ്പെട്ടതിനാൽ റവന്യൂ റിക്കാർഡുകൾ പ്രകാരം 
സർവ്വേ 421 / 2 - 

ലുള്ള ഭൂമിക്ക് സൂചനാ 1 , 2 പ്രകാരം സിദ്ധിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ന്യായവില വിജ്ഞാപനത്തിലെ 
അപാകത പരിഹരിച്ച് ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ക്രമ താലൂക്ക് വില്ലേജ് 


സർവ്വേ 


6-3-2010 - ല 


പുനർനിർണ്ണയിച്ച് 


റീ - സർവെ 
ബ്ലോക്ക് 


നമ്പർ 


നമ്പർ 


പഞ്ചായത്ത് 

നിലനിർത്തി 
മുനിസിപ്പാലിറ്റി ക്ലാസിഫിക്കേഷനും , ഉത്തരവാകുന്ന 
കോർപ്പറേഷൻ വിലയും വില ( ആർസ് 

ഒന്നിന് 


ഉത്തരവാകുന്ന 
ക്ലാസിഫിക്കേഷൻ 


1 


കൊല്ലം 


കല്ലുവാതുക്കൽ 


039 


421/2 


കല്ലുവാതുക്കൽ 


? 15,000 


Wet land 


ഗവ . പാപ്പർട്ടി 

? 15.000 


14-11-2014 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി.ഡി . പ്രകാരം ഈ ന്യായവിലയുടെ 50 % വർദ്ധനവും , ആയതിന്റെ 
31-3-2018 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43 / 2018 / റ്റി.ഡി . പ്രകാരമുള്ള 10 % വർദ്ധനവും , 30-4-2019 - ലെ സർക്കാർ ഉത്തരവ് ( പി ) 
നമ്പർ 7012019 റ്റി.ഡി. പ്രകാരമുള്ള 10 % വർദ്ധനവും , 31-3-2020 - ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47 { 2020 റ്റി.ഡി. പ്രകാരമുള്ള 
10 % വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കേണ്ടതാണ് . 


സബ് കളക്ടറുടെ കാര്യാലയം , 


( ഒപ്പ് ) 
സബ് കളക്ടർ . 


കൊല്ലം . 


Gaz . No. 15 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


401 


2 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -7408 2018 . 


2021 ഫെബ്രുവരി 24 , 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , വെളിനല്ലൂർ വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 


( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 


( 3 ) വെളിനല്ലൂർ വില്ലേജിൽ വെളിനല്ലൂർ മുറിയിൽ ഷാനി നിവാസിൽ ശ്രീ . നൈനാൻ മുഹമ്മദ് റഷീദ് സമർപ്പിച്ച 


അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 4-4-2018 - ലെ എഫ്1-1368 / 2017 നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില ചേർത്ത് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


6-3-2010 - ലെ 
സർവെ 

വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ 
നമ്പർ 

ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 

പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


210/2 


22,500 


ശ്രീ . നൈനാൻ 
മുഹമ്മദ് റഷീദ് , 
ഷാനി നിവാസ് , 
വെളിനല്ലൂർ 


കൊട്ടാരക്കര വെളിനല്ലൂർ 

ബ്ലോക്ക് നമ്പർ -38 


Garden Land 

with 
road access 


( 2 ) 


നമ്പർ എഫ് -1238 / 2021 . 


2021 മാർച്ച് 2 , 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , ചിതറ വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപത്രം . 
( 3 ) ചിതറ വില്ലേജിൽ ചിതറ മുറിയിൽ കുറക്കോട് പ്ലാവറകോങ്കലിൽ ശ്രീമതി ചന്ദ്രികാദേവിയമ്മ സമർപ്പിച്ച 


അപേക്ഷ . 


കൊട്ടാരക്കര തഹശീൽദാരുടെ 6-2-2021 - ലെ എഫ്1-13789 / 2020 നമ്പർ റിപ്പോർട്ട് . 


402 


3 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 -2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


6-3-2010 - ല 
സർ 

വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ 

ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


120/14 


Govt . Property 


9,500 


ശ്രീമതി ചന്ദ്രികാദേവിയമ്മ , കൊട്ടാരക്കര 
പ്ലാവറകോങ്കലിൽ വീട് , 
കുറക്കോട് , ചിതറ 


ചിതറ 
ബ്ലോക്ക് -56 


Residential 

Plot with 
Panchayath 
Road Access 


( 3 ) 


നമ്പർ എഫ് -1995 { 2021 . 

2021 മാർച്ച് 3 . 
വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , കടയ്ക്കൽ വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന . ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) കടയ്ക്കൽ വില്ലേജിൽ കുറ്റിക്കാട് മുറിയിൽ മാംഗ്ലാംകുന്ന് വീട്ടിൽ ശ്രീമതി പ്രസന്നകുമാരി സമർപ്പിച്ച 


അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 24-2-2021 - ലെ എഫ്1-294112021 നമ്പർ റിപ്പോർട്ട് . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമി യുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


6-3-2010 - ലെ 
സർവെ 

വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ 

ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് ) 

₹ 


കൊട്ടാരക്കര 


147/2 


15,000 


ശ്രീമതി പ്രസന്നകുമാരി , 
മാംഗ്ലാംകുന്ന് , 
കുറ്റിക്കാട് , കടയ്ക്കൽ 


കടയ്ക്കൽ 
ബ്ലോക്ക് -48 


len Land 

with 
Road Access 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയം . 
പുനലൂർ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


403 


4 


PATHANAMTHITTA DISTRICT 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : എസ് . ഹരികുമാർ ) 
നമ്പർ കെ . ഡിസ് . - 9476 / 2020 സി 3 . 

2021 ഫെബ്രുവരി 22 . 
വിഷയം : -കേരള മുദ്രപ്പത്ര നിയമം 1959 - സെക്ഷൻ 28 എ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച് . 
സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ ( fixation of fair value of land ) ചട്ടം 3 ( 7 ) , ചട്ടം 4 . 

( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674117 -ാം നമ്പർ സർക്കുലർ . 
( 3 ) പത്തനംതിട്ട വില്ലേജിൽ , ഫാത്തിമ മൻസിലിൽ , ശ്രീ ഷാനവാസിന്റെ അപേക്ഷ . 

( 4 ) തഹശീൽദാർ , കോഴഞ്ചേരിയുടെ 19-11-2020 - ലെ സി1-6333 / 2020 -ാം നമ്പർ റിപ്പോർട്ട് . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
സർക്കാർ ഭൂമി എന്ന് രേഖ പ്പെ ടുത്തി താഴെ പ്പ റ യുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്പത നിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


വില്ലേജ് തദ്ദേശ സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ ന്യായവില 


സ്ഥാപനം 


സർവെ നമ്പരും 
സബ് ഡിവിഷൻ 

നമ്പരും 


251 { IA - 24-1 


3 2,00,000 


പത്തനംതിട്ട കോഴഞ്ചേരി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി 

പത്തനംതിട്ട 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
മുനിസിപ്പൽ 
റോഡ് അക്സസസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 /14/റ്റി.ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 , 70 / 19 / റ്റി . ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 
( See Rule 4 ) 


NOTIFICATION 


No. KDis . - 9476 / 2020 / C3 . 

22nd February 2021 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof . 


SCHEDULE 


District -- Pathanamthitta . . 


Taluk - Kozhencherry . . 


Village - Pathanamthitta . . 


SI . 


Sy . 
No. 


Sub 
Division 

No. 


Re - Sy . Re - Sy . 
Block No. 


Re - Sy . 

Sub 
Division 

No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality of Ward 

Corporation 


Classification Fair Value 

per Are 


No. 


by use 


₹ 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 10 ) 


( 11 ) 


1 


251 


IA - 24-1 


Municipality Pathanamthitta 


22 


2,00,000 


Residential 

Plot with 
Municipal 
road access 


Revenue Divisional Office , 
Adoor . . 


( Sd . ) 
Revenue Divisional Officer . 


404 


5 


KOTTAYAM DISTRICT 


FORM ' A ' 


( See Rule ) 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 9 ) thereof . 


( 1 ) 


No. RDOKTM / 5831 / 2019 / G1 / K - Dis . 


29th January 2021 . 


SCHEDULE 


District - Kottayam . 


Taluk - Changanassery . 


Sl . 
No. 


Re - Sy . 
Block 


Re - Sy . 
No. 


Re - Sy . 
Sub Div . 

No. 


Panchayath / 
Municipality 


Name of 
Local Body 


Name & 
No. of 
Ward 


Village — Kangazha . 
Classification Fair Value 
by use 

₹ 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


1 


20 


283 


12-1 


Panchayath 


Kangazha 


1,20,000 


Residential Plot 

with PWD 
road access 


( 2 ) 


No. RDOKTM / 155 / 2021 / 

G1 / K - Dis . 


25th January 2021 . 


SCHEDULE 


District - Kottayam . 


Taluk - Kottayam . 

Sl . Re - Sy . 
No. Block 


Re - Sy . 
No. 


Re - Sy . 
Sub Div . 

No. 


Panchayath / 
Municipality 


Name of 
Local Body 


Name & 
No. of 
Ward 


Village - Pampady . 
Classification Fair Value 
by use 

₹ F 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


1 


39 


173 


12 


Panchayath 


Pampady 


3,00,000 


Residential Plot 
with Panchayath 

road access 


( 3 ) 


No. RDOKTM / 446 / 2021 / G1 / K - Dis . 


23rd February 2021 . 


SCHEDULE 


District_Kottayam . 


Taluk - Kanjirappally . 

SI . Re - Sy . Re - Sy . 
No. Block No. 


Re - Sy . 
Sub Div . 

No. 


Panchayath / 
Municipality 


Name of 
Local Body 


Name & 
No. of 
Ward 


Village — Kanjirappally . 
Classification Fair Value 
by use 

₹ F 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


1 


11 


144 


21 


Panchayath 


Kanjirappally 


2,00,000 


Residential Plot 

without 
Vehicular access 


Collectorate , 
Kottayam . 


( Sd . ) 
Sub Collector . 


Gaz . No. 15 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


405 


6 


IDUKKI DISTRICT 


ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : എച്ച് . ദിനേശൻ , ഐ . എ . എസ് . 


നമ്പർ DCIDK - 415 2021-31 . 


2021 ഫെബ്രുവരി 25 . 


വിഷയം : -കേരള സ്റ്റാമ്പ് ആക്ട് 1959 - സെക്ഷൻ 28 എ - ന്യായവില അപ്പീൽ തീർപ്പാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച് . 
പരാമർശം : - ( 1 ) ശ്രീമതി അന്നമ്മ ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നവർ 

സമർപ്പിച്ച് അപ്പീൽ . 

തൊടുപുഴ എൽ . ആർ . തഹശീൽദാരുടെ 20-11-2020 - ലെ ജി2-11279 / 2020 നമ്പർ റിപ്പോർട്ട് . 

( 3 ) ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 13-1-2021 - ലെ ബി1-60 / 2021 നമ്പർ റിപ്പോർട്ട് . 
തൊടുപുഴ താലൂക്കിൽ പടിഞ്ഞാറേ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 7 - ൽ റീസർവ്വേ നമ്പർ 84 | 2 - ൽപ്പെട്ട 64.71 ആർ വസ്ത 
ശ്രീമതി അന്നമ്മ ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , തൊടുപുഴ , ഇടുക്കി എന്നവരുടെ പേരിൽ കൊണ്ടുകിടക്കു 
ന്നതാണ് . 6-3-2010 - ൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരളാ ഗസറ്റ് നമ്പർ 515 ( 11 ) പ്രകാരം ന്യായവില രജിസ്റ്ററിൽ ടി വസ്തുവിനെ 
Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 52,500 ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതാണ് . 
ടി ന്യായ വില കുറവ് ചെയ്ത് ലഭിക്കുന്നതിനാണ് ശ്രീമതി അന്നമ്മ ജോൺ , പെരുമ്പിൽ വീട് , പടിഞ്ഞാറേ കോടിക്കുളം , 
തൊടുപുഴ , ഇടുക്കി എന്നവർ പരാമർശം ( 1 ) പ്രകാരം അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് . ടി അപ്പീലിൻമേൽ അന്വേഷണം നടത്തിയ 
ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസർ അപേക്ഷാവസ്തുവായ റീസർവെ നമ്പർ 8472 - ൽപ്പെട്ട 64.71 ആർ വസ്തുവിനെ Garden 
land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 40,000 നിശ്ചയിക്കാവുന്നതാണെന്ന് പരാമർശം ( 3 ) പ്രകാരം 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . എന്നാൽ ഇതേ സ്വഭാവമുള്ള സമീപ വസ്തുവായ റീസർവ്വ നമ്പർ 8111 - ൽപ്പെട്ട വസ്തുവിന് ? 45,000 
ന്യായവില നിർണ്ണയിച്ചിരിക്കുന്നതിനാൽ അപേക്ഷാവസ്തുവിനും ? 45,000 ന്യായവില കണക്കാക്കാവുന്നതാണ് . 

മേൽ സാഹചര്യത്തിൽ പടിഞ്ഞാറേ കോടിക്കുളം വില്ലേജിൽ ബ്ലോക്ക് 7 - ൽ റീസർവെ നമ്പർ 8482 - ൽപ്പെട്ട 64.71 ആർ 
വസ്തുവിനെ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 45,000 ന്യായവില പുതുക്കി 
നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനവും 
സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/2018 റ്റി.ഡി. തീയതി 31-3-2018 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 
70 / 19 / റ്റി.ഡി . തീയതി 30-4-2019 പ്രകാരം 10 ശതമാനവും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 47/2020 ടാക്സസ് തീയതി 31-3-2020 
പ്രകാരവും കൂടി ആകെ 200 % വർദ്ധനവ് ഇതിനുപുറമെ കണക്കാക്കുന്നതാണ് . 


FORM " C ' 


[ See Rule 5 ( 8 ) ] 


NOTIFICATION 
No. DCIDK / 415 / 2021-31 . 

25th February 2021 . 
Whereas it is expedient to publish a notification showing revised value of land under Section 28 A of the Kerala 
Stamp Act , 1959 read with Sub Rule ( 8 ) , of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules 1955 , the fair 
value of the land in Block 7 , Re - survey No. 84/2 of Kodikkulam Village , Thodupuzha Taluk of the Idukki District is 
hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Ward 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division 

No. 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Fair value of 
the land 

Revised fair 
already fixed value of land 


per Are 


per Are 


₹ 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


Idukki 


Thodupuzha 


52,500 


45,000 


Kodikkulam 

Village 
Block No. - 7 
Re - Survey 
No. 842 


Kodikkulam 

Grama 
Panchayath 


Garden Land 
without road 


access 


Collectorate , , 
Idukki . . 


( Sd . ) 
District Collector . 


406 


7 


ERNAKULAM DISTRICT 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : എ . പി . കിരൺ 


നമ്പർ എ8-7478 / 2020 . 


2021 ജനുവരി 30 . 


വിഷയം : -ന്യായവില പുനർ നിർണ്ണയം - അറക്കപ്പടി വില്ലേജ് ബ്ലോക്ക് 21 - ൽ റീസർവെ 318 212 - ന്റെ ന്യായവില 

പുനർനിശ്ചയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) ശ്രീ . ബെന്നി S / o സ്കറിയ , തോമ്പവീട് , വെസ്റ്റ് വെങ്ങോല എന്നയാൾ സമർപ്പിച്ച 14-8-2020 - ലെ അപേക്ഷ . 

( 2 ) കുന്നത്തുനാട് തഹശീൽദാർ 3-12-2020 - ലെ എ6-9769 / 20 -ാം നമ്പർ റിപ്പോർട്ട് . 
( 3 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ LRA3-54674 / 18-ാം നമ്പർ പരിപ്രതം . 


കോതമം ഗലം താലൂക്ക് , അറ ക്ക പ്പടി വില്ലേജ് , ബ്ലോക്ക് 21 , റീസർവ്വ 318 { 2 12- ൽ പ്പെട്ട 4.05 ആർ വാസ് 
ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന കാറ്റഗറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുത്തി ന്യായവില നിശ്ചയിച്ച് 
ലഭിക്കുന്നതിന് സൂചന ( 1 ) ആയി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 


അപേക്ഷാ വസ്ത ഉൾക്കൊള്ളുന്ന സർവെ 318/2 BTR പ്രകാരം പുരയിടം ആയി രേഖപ്പെടുത്തിയിട്ടുള്ളതും , പെരുമ്പാവൂർ 
സബ് രജിസ്ട്രാരാഫീസിലെ 205 / 15 -ാം നമ്പർ ആധാര പ്രകാരം അപേക്ഷകന്റെ പേരിൽ സിദ്ധിച്ച് അറക്കപ്പടി വില്ലേജിലെ 
347 -ാം നമ്പർ അപേക്ഷയിൽ അപേക്ഷ ക നായ ശ്രീ . ബെന്നി പേരിൽ കരം തീർത്തു വരുന്ന തു മാണ് . കുന്നത്തുനാട് 
തഹശീൽദാരുടെ സൂചന ( 2 ) റിപ്പോർട്ട് പ്രകാരം അപേക്ഷ വസ്ത പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന തും , 
സമാന വസ്തുവായ ബ്ലോക്ക് 22 - ൽ റീസർവ്വ 108 10 - ൽപ്പെട്ട വസ്തുവിന് ന്യായവില രജിസ്റ്ററിൽ ചേർത്തിരിക്കുന്ന ന്യായവിലയായ 
ആർ ഒന്നിന് ? 65,000 ( വർദ്ധനവ് ഇല്ലാതെ ) അപേക്ഷാ വസ്തുവിനും ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്നും റിപ്പോർട്ട് 
ചെയ്തിട്ടുള്ളതാണ് . അപേക്ഷയും ബന്ധപ്പെട്ട പ്രമാണങ്ങളും അറക്കപ്പടി വില്ലേജാഫീസറുടെയും കുന്നത്തുനാട് തഹശീൽദാരുടെയും 
റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ നിന്നും അപേക്ഷാ സംഗതി ന്യായമാണെന്നും , അപേക്ഷാ വസ്തുവായ അറക്കപ്പടി വില്ലേജ് 
ബ്ലോക്ക് 21 ൽ റീസർവെ 318 { 2-2 - ൽ 04.05 ആർ വസ്തു ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് രേഖപ്പെടുത്തി 
X 1 ന്യായവില നിശ്ചയിച്ചത് തെറ്റാണെന്നും , സമാന വസ്തുവായ ബ്ലോക്ക് 22 സർവ്വേ 108 / 10 - ന്റെ തരമായ “ Residential plot with 
cor./mun./pan . road access ' ' എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആറൊന്നിന് ? 65,000 ( വർദ്ധനവ് ഇല്ലാതെ ) ന്യായ വില 
നിശ്ചയിക്കാവുന്നതായും വ്യക്തമായിട്ടുള്ളതാണ് . 


ന്യായവില നിർണ്ണയത്തിലെ അപാകതകൾ 1959 - ലെ കേരള മുദ്രപത്ര നിയമം വകുപ്പ് 28A പ്രസ്തുത നിയമത്തിൽ 
കീഴിലുള്ള 1995 ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ) ചട്ടം ( 3 ) എന്നിവ പ്രകാരം ന്യായവില 
നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് . 


മേൽ സാഹചര്യത്തിൽ പരാമർശം ( 2 ) ശുപാർശയുടെയും പരാമർശം ( 3 ) പ്രകാരമുള്ള പരിപ്രതത്തിന്റെയും അടിസ്ഥാനത്തിൽ 
2010 ൽ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകുകളും അത് നിമിത്തം അറയ്ക്കപ്പടി വില്ലേജ് 
ബ്ലോക്ക് 21- ൽ റീസർവേ 318 2-2 ൽ 04.05 ആർ വസ്തു വിന്റെ ന്യായ വില നിർണ്ണ യ ത്തിൽ അപാ ക ത ക ൾ 
പരിഹരിക്കുന്നതിനുമായി ചുവടെ ചേർക്കുന്ന പ്രകാരം ഭേദഗതി വരുത്തി ഉത്തരവാകുന്നു . 


ഉത്തരവ് 


୦ ଶ 


ആ ർ 


കുന്നത്തു നാട് താലൂക്ക് , അറക്കപ്പടി വില്ലേജ് , ബ്ലോക്ക് 21 ൽ റീസർവ്വ 318 / 2-2 - ൽപ്പെട്ട 04.05 ആർ വസ്തു വിന് 
" Residential plot with cor./mun./pan . road access " എന്ന 

ത്തിൽ ഉൾപ്പെ ടുത്തി 

ഒന്നിന് 
? 65,000 ( അറുപത്തി അയ്യായിരം രൂപ ) ( വർദ്ധനവ് ഇല്ലാതെ ) ന്യായവില പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
ടി ന്യായവില ഔദ്യോഗിക ഗസ്റ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതാണ് . 


407 


8 


FORM ' A ' 
( See Rule 4 ) 


NOTIFICATION 


No. A8-7478 / 20 / Kdis . 

30th January 2021 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against in the Column ( 11 ) thereof . 


SCHEDULE 


District - Ernakulam . 


Taluk - Kunnathunadu . 


Village - Arackapady . 


SI . 


Sy . 


Sub 
Division 

No. 


Re - Sy . Re - Sy . 
Block No. 


Re - Sy . 

Sub 
Division 

No. 


Classification 

by use 


Name of 
Panchayath / 
Local Body 

Name & 
Municipality / 
Panchayath / 

Number 
Corporation 

Municipality / of Ward 
Corporation 


Fair Value 
Per Are 

₹ 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


21 


318 


2/2 


Panchayath 


Vengola 


23 


65,000 


Residential plot 
with Corp./Muni./ 
Pan , road access 


Revenue Divisional Office , 
Muvattupuzha . 


( Sd . ) 
Revenue Divisional Officer . 


THRISSUR DISTRICT 


FORM ' A ' 


( See Rule 4 ) 


NOTIFICATIONS 


( 1 ) 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Rule 4 to the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11 ) thereof . 


No. B4-194 / 21 / Kdis . 


SCHEDULE 


12th February 2021 . 


District - Thrissur . 


Taluk — Chalakudy . 


Village — Vadakkumbagam . 


SI . 


Sy . 
No. 


Sub 
Division 

No. 


Re - Sy . Re - Sy . 
Block No. 


Re - Sy 

Sub 
Division 

No. 


Name of 
Panchayath / 
Local Body 

Name & 
Municipality 
Panchayath / 

Number 
Corporation 

Municipality / of Ward 
Corporation 


No. 


( as per 


Fair Value 
Classification 

Per Are 
by use 

Gazette 
notification 

on 6-3-2010 ) 
( 10 ) 

( 11 ) 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


1 


599 


Panchayath 


Mala 


XV 


32,000 


Residential plot 
with Panchayath 

road access 


408 


9 


SCHEDULE 


No. B4-258 / 2021 / Kdis . 


15th February 2021 . 


District - Thrissur . 


Taluk – Mukundapuram . 


Village - Poomangalam . 


Re - Sy . 
Sub 


Si . 


Sy . 


Sub 


Division 


Re - Sy . Re - Sy . 
Block No. 


Name & 
Number 
of Ward 


No. 


No. 


Division 


Name of 
Panchayath / 

Local Body 
Municipality 

Panchayath / 
Corporation 

Municipality 
Corporation 


₹ ( as per 


Fair Value 
Classification 

Per Are 
by use 

Gazette 
notification 
on 6-3-2010 ) 


No. 


No. 


( 2 ) 


( 3 ) 


( 5 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


702 


2 


Panchayath Poomangalam Ward 10 


Nilam 


4000 / Are 


Revenue Divisional Office , 
Irinjalakuda . 


( Sd . ) 
Revenue Divisional Officer . 


PALAKKAD DISTRICT 


FORM ' C ' 


[ See Rule 5 ( 8 ) 


NOTIFICATIONS 


( 1 ) 


No. D4-6095 / 2020 / DCPKD . 


23rd February 2021 . 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 28 A of 
the Kerala Stamp Act , 1959 , read with Sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1955 , the Fair Value of the Land in Kuthanur Grama Panchayat , Block No. 11 , Re - Survey No. 358/7 ( Old Survey 
No. 260/1 V ) , Kuthanur I Village , Kuthanur Desom , Alathur Taluk of the Palakkad District is hereby fixed finally as shown 
in the Schedule hereto : 


SCHEDULE 


Fair Value 


Name of 


Name of 
Taluk 


District 


Name of Village and Corporation / 
Survey No. with Municipality 

Sub - division Panchayath 


Ward 


Classification 

by use 


of the land 
already fixed 

( per Are ) 


Revised 
Fair Value 

of land 
( per Are ) 


₹ 


₹ 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


Palakkad 


Alathur 


60,000 


4,500 


Kuthanur I 
Village , Re - Survey 
No. 358/7 ( Old Survey 

No. 260/1 V ) 


Kuthanur 

Grama 
Panchayath 


Residential 
Plot without 
Road Access 


Gaz . No. 15 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


409 


10 


( 2 ) 


No. D4-6602 / 2020 / DCPKD . 


23rd February 2021 . 


Whereas , it is expedient to publish a notification showing revised value of land as required under section 28 A of 
the Kerala Stamp Act , 1959 , read with Sub - rule ( 8 ) of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1955 , the Fair Value of the Land in Thiruvegappura Grama Panchayat , Block No. 19 , Resurvey No. 582/5 ( Old Survey 
No. 74 / 2B2 pt , 74 / 2B3 pt ) , Thiruvegappura Village , Vilathur Desam , Pattambi Taluk of the Palakkad District is hereby fixed 
finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and Corporation / 
Survey No. with Municipality 
Sub - division Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 

( per Are ) 


Revised 
Fair Value 

of land 
( per Are ) 


₹ Z 


₹ Z 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


Palakkad 


Pattambi 


7 


82.000 


37,500 


Thiruvegappura Thiruvegappura 
Village , Re - Survey Grama 
No. 582/5 ( Old Survey Panchayath 
No. 74 / 2B2 pt . 74 / 2B3 pt . ) 


Garden Land 
with Private 
Road Access 


( 3 ) 


No. D4-4948 / 2018 / DCPKD . 


29th June 2020 . 


Whereas , it is expedient to publish a notification showing revised value of land as required under section 28 A of 
the Kerala Stamp Act , 1959 , read with Sub - rule ( 8 ) of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1955 , the Fair Value of the Land in Cherpulassery Grama Panchayat , Re - survey No. 231/5 ( Old Survey No. 152/3 pt ) 
Cherpulassery Village , Cherpulassery Desam , Ottappalam Taluk of the Palakkad District is hereby fixed finally as shown in 
the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and Corporation / 
Survey No. with Municipality / 
Sub - division Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 
( per Are ) 

₹ 


Revised 
Fair Value 

of land 
( per Are ) 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


Palakkad 


Ottappalam 


3,00,000 


62.000 


Cherpulassery 
Village , Re - Survey 
No. 231/5 ( Old Survey 

No. 152/3 pt . ) 


Cherpulassery 

Grama 
Panchayath 


Residential 
Plot with 

Private 
Road Access 


Collectorate , 
Palakkad . 


( Sd . ) 
District Collector . 


410 


